Government of Kerala 
- കേരള സർക്കാർ 

2009 


Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12/ 2009 -2011 


ക 


OVERNM 


ചെ 
ാർ 


VMENT OF 


KERALA 


s 


a 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


29th December 2009 
2009 ഡിസംബർ 29 
8th Pousha 1931 
1931 പൌഷം 8 


നമ്പർ 


PART III 


Police Department 


ലേലപ്പരസ്യം 


അയക്കേണ്ടതാണ്. ടെണ്ടറിനോടൊപ്പം നിശ്ചിത നിരതദ്രവ്യം 
അടച്ചതിനുള്ള രസീതും ഉണ്ടായിരിക്കേണ്ടതാണ്. പ്രസ്തുത 
കവറിനു മുകളിൽ “വണ്ടി ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കേണ്ടതാണ്. 


നമ്പർ എം. 100/ 2008/ ഇ .ആർ. കെ. 2009 ഡിസംബർ 3. 

-- വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ ബ്യൂറോയുടെ 
കിഴക്കൻ മേഖലാ ആഫീസിലെ താഴെ പറയുന്ന വാഹന 
ങ്ങൾ 2010 ജനുവരി 20 -ാം തീയതി പകൽ 11 മണിക്ക് ടി 
ഓഫീസിൽ വച്ച് പരസ്യമായി ലേലത്തിൽ വിൽക്കുന്നതാണ്. 
ക്രമ 

രജിസ്ട്രേഷൻ 
വാഹന മോഡൽ 

നിരത 
നമ്പർ 

നമ്പർ 

ദ്രവ്യം 
രൂപ് 


ലേലത്തിലോ ടെണ്ടറിലോ കൂടുതൽ തുക കാണിക്കുന്ന 
യാൾക്ക് ലേലം സ്ഥിരപ്പെടുത്തിക്കൊടുക്കുന്നതും ടിയാൻ 
ഉടൻതന്നെ ലേല / ടെണ്ടർ തുകയുടെ പകുതിയും മുഴുവൻ 
വിൽപ്പന നികുതിയും കൂടി ലേല സ്ഥ ല ത്തു തന്നെ 
അടയ്ക്കേണ്ടതും ബാക്കി സംഖ്യ ലേലം സ്ഥിരപ്പെടുത്തിയ 
ഉത്തരവ് കിട്ടി 10 ദിവസത്തിനുളളിൽ അടച്ച് ലേല വാഹനം 
സ്വന്തം ചെലവിൽ നീക്കം ചെയ്യേണ്ടതുമാണ്. ലേലത്തിൽ 
പങ്കെടുക്കുന്ന മറ്റുള്ളവരുടെ നിരതദ്രവ്യം ലേലം കഴിഞ്ഞാലുടനെ 
തിരികെ നൽകുന്നതാണ്. 


5, 000 


1 1997 മോഡൽ 

മഹീന്ദ്ര ജീപ്പ് 


കെ . എൽ. 
- 01- പി - 406 


2 1997 മോഡൽ 

ടെമ്പോ ട്രാക്സ് 


കെ .എൽ. 01-എൽ- 
| 2200 


3,000 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ത്തിനുമുമ്പ് മേൽപ്പറഞ്ഞ നിരക്കിൽ നിരതദ്രവ്യം ലേല 
സ്ഥലത്തുവച്ച് അടച്ച് രസീത് വാങ്ങേണ്ടതും കൃത്യസമയത്ത് 
ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതുമാണ്. സീൽ ചെയ്ത ടെണ്ടർ 
2010 ജനു വരി 19 -ാം തീയതി വൈകുന്നേരം 4 മണിക്ക് 
മുമ്പായി വിജിലൻസ് ആന്റ് ആന്റികറപ്ഷൻ ബ്യൂറോയുടെ 
കിഴക്കൻ മേഖലാ ആഫീ സിൽ കിട്ട ത്തക്ക വിധം 


- ഏതെങ്കിലും കാരണവശാൽ ലേലം സ്ഥിരപ്പെടുത്തി കിട്ടു 
ന്നയാൾ മേൽപ്പറഞ്ഞ നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽകൂട്ടുന്നതും 
വാഹനം പുനർലേലം ചെയ്യുന്നതുമാണ്. പുനർലേലത്തിൽ 
സർക്കാരിന്എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയതിന് 
ടിയാൻ ഉത്തരവാദിയായിരിക്കുന്നതും ആയത് ടിയാനിൽനിന്ന് 
ഈടാക്കുന്നതുമാണ്. എന്നാൽ പുനർലേലത്തിൽ കൂടുതൽ 
തുക ലഭിക്കുകയാണെങ്കിൽ ആയതിന് ടിയാൻ അർഹനായിരി 
ക്കുന്നതുമല്ല . 


Gaz. No. 51/ 2009/DTP (Police) . 


124 


KERALA GAZETTE 


[ PART III 


മേൽ പ്രസ്താവിച്ച വാഹനം എല്ലാ പ്രവൃത്തിദിവസ 
ങ്ങളിലും രാവിലെ 11 മണി മുതൽ വൈകുന്നേരം 5 മണി 
വരെ വി. എ . സി . ബി., കിഴക്കൻ മേഖലാ ആഫീസിൽ ബന്ധ 
പ്പെട്ടവരുടെ അനുമതിയോടുകൂടി പരിശോധിക്കാവുന്നതാണ്. 


- യാതൊരു കാരണവും കാണിക്കാതെ ലേലം മാറ്റിവയ്ക്കുന്ന 
തിനും ലേലം അസ്ഥിരപ്പെടുത്തുന്നതിനും ഉള്ള അധികാരം 
വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ കിഴക്കൻ 
മേഖലാ പോലീസ് സൂപ്രണ്ടിന് ഉണ്ടായിരിക്കുന്നതാണ്. 


വി . എ . സി. ബി . കിഴക്കൻ 


- ( ഒപ്പ്) 
പോലീസ് സൂപ്രണ്ട്. 


മേഖല, കോട്ടയം. 


